ചിത്രങ്ങഠം: ഐ. സെമ്യോന്റെവ്‌ 


വിവര്‍ത്തനം: എ. പാഠറേക്കുന്നേല്‍ 


[ടൂ] 


പ്രോഗ്രസ്സ്‌ പബ്ബിഷേഴ്‌സ* ന 
മോസ്കോ ടം 


ക്ത 


ടെ 


യ, 


ളം 


ടം. 
] 


ലി ക്‌ 


കഴിഞ്ഞ വേനല്ല്രാലത്തു” ഷുറിക്കും ഞാനും അപ്പൂപ്പന്‍െറ വീട്ടിലാണു താമസി 
ച്ചത”. എന്‍െറ അനിയനാണ്‌ ഷ്ുറിക്ക്‌ . അവന്‍ സ്‌കൂളില്‍ പോകാന്‍ തുടങ്ങി 
യിട്ടില്ല. ഞാന്‍ ഇപ്പ്യോഠം ഒന്നാംക്ളാസ്ത്റിലാണു പഠിക്കുന്നതു”. എങ്കിലും അവന്‍ 
എന്നെ അനുസരിക്കാറില്പ. അതിനു” എനിക്കു്‌” എന്താ ചേതം ?... അപ്പൂപ്പന്‍െറ 
വീട്ടില്‍ ചെന്ന ദിവസംതന്നെ ഞങ്ങഠം മുററംമുഴുവന്‍ തിരഞ്ഞു, അവിടെയുണ്ടാ 
യിരുന്ന പുരകളിലും തട്ടിന്‍പുറങ്ങളി ലുമെല്പഠാം കയറി നോക്കി . എനിക്കു ചില്ല 
കൊണ്ടുള്ള ഒരു ഭരണിയും കാലിയായ ഒരു ബൂട്ട്‌ പോളിഷ്‌” ഡപ്പിയും കിട്ടി. 
ഷുറിക്കിനു* ഒരു പഴയ വാതില്‍പ്പിടിയും ഒരു റബ്ബര്‍ചെരിപ്പും കിട്ടി. ഒരു ചൂണ്ട 
യക്കുവേണ്ടി ഞമങ്ങഠം തട്ടിന്‍പുറത്തുവച്ചു" വഴക്കുകൂടിയില്ലെന്നേയുള്ള. ഞാനാണു” 
ചുണ്ട ആദ്യം കണ്ടതു”. 

“ “അതു” എനിക്കാണു” !'” ഞാന്‍ വിളിച്ചുപറഞ്ഞു. 

അപ്പ്യോഠം ഷ്ടറിക്കും അതു കണ്ടു. 

* എനിക്കാണു”, എനിക്കാണതു” ! '" അവനും വിളിച്ചുപറഞ്ഞു. 


പ്ല 


ഒററച്ചാട്ടത്തിനു ഞാന്‍ ചുണ്ട കൈക്കലാക്കി. ഷൂറിക്കും അതിന്‍െറ ഒരററത്തു 
ചാടിപ്പിടിച്ചു. അവന്‍ പിട്ടുതരുന്ന ഭാവമില്ല. 

എനിക്കു ദേഷ്യം വന്നു. ഞാന്‍ ഒരൊററ വലി കൊടുത്തു. അവന്‍ തെറിച്ചു 
പോയി വീണില്ലെന്നുമാത്രം. 

കുറച്ചുകഴിഞ്ഞു” അവന്‍ പറഞ്ഞു : 

: : ആര്‍ക്കുവേണം നിന്‍െറ ചുണ്ട! എനിക്ക്‌ റബ്ബര്‍ചെരിപ്പുണ്ടല്ലോ !'" 

““നീ ആ ചെരിപ്പും മുത്തി ക്കോണ്ടിരുന്നോ. ചുണ്ട പിടിച്ചുപറിക്കാന്‍ വര 


ിി 


ണ്ടാ, ഞാന്‍ പറഞ്ഞു. 

ഒരു തുമ്പയുമെടുത്തുകൊണ്ടു” ഞാന്‍ ചൂണ്ടയില്‍ കോര്‍ക്കാനുള്ള ഇര മാ 
ന്താന്‍ പോയി. ഷ്റിക്ക്‌ അമ്മൂമ്മയുടെ അടുത്തു ചെന്നു” അവരോടു” തീപ്പെട്ടി 
ചോദിച്ചു. 

എന്തിനാ തീപ്പെട്ടി ?" ' അമ്മൂമ്മ തിരക്കി . 


: “ മുഹത്തു തീ കൂട്ടാനാ, " " ഷ്റിക്ക” പറഞ്ഞു. ' “ഈ ചെരിപ്പു” അതിലിട്ട്‌ 


ഉരുക്കിയാല്‍ റബ്ബര്‍ കിട്ടും. "" 


* “ചെയ്യാന്‍ കണ്ട ഒരു പണി !" ' അമ്മൂമ്മ പറഞ്ഞു, “ “നോക്കിയിരുന്നില്ലെ 
ക്കില്‍ നീ കളിച്ചുകളിച്ചു" ഈ വീടുതന്നെ ചുട്ടുചാമ്പലാക്കുമല്പോ. വേണ്ട മോനേ, 
തീകൊണ്ടുള്ള കളി വേണ്ട. തീപ്പെട്ടി ചോദിക്കുകയേ വേണ്ട. "' 

അപ്പ്യോഠം ഷ്റിക്ക്‌” വേറൊരു പണി കണ്ടുപിടിച്ചു. ഒരു കയറെടുത്തു” അതി 
ന്‍െറ ഒരററത്തു” വാതില്‍പ്പിടിയയം മറേറ അററത്തു റബ്ബര്‍ചെരിപ്പം കെട്ടി. എന്നി 
ട്ട്‌ വാതില്‍പ്പിടിയില്‍ പിടിച്ചു” ആ ചെരിപ്പും വലിച്ചുകൊണ്ടു” നടക്കാന്‍ തുട 
ങ്ങി. അവന്‍ എങ്ങോട്ടു പോയാലും ചെരിപ്പ്‌ കാണും പിറകെ. ഞാന്‍ ഇര മാ 
ന്തിക്കൊണ്ടിരുന്നിടത്തേക്കു” അവന്‍ വന്നു. 

* “വെറുതെ പാടുപെടുന്നതാ. ഒരൊററ മീന്‍പോലും കിട്ടില്ല,” ' അവന്‍ പറഞ്ഞു. 

* “ അതെന്താ?" " 

“ * മീനിനെയെല്പാം ഞാന്‍ മന്ത്രവാദം ചെയ്തുകളയും.'" 

* “ഇഷ്ടംപോലെ മന്ദ്രവാദം ചെയ്യോളൂ,'' ഞാന്‍ പറഞ്ഞു. 

മാന്തിയെടുത്ത ഇരയെല്ലാം ഒരു ഡപ്പിയിലാക്കി ഞാന്‍ വേഗം കുളക്കരയി 


ലേക്കു നടന്നു. 


ം 


വീടിന്‍െറ പിന്‍വശത്തു 
കൂട്ടകൃഷിക്കളംവക തോട്ടം ആ 
രംഭിക്കുന്നിടത്തായിരുന്നു കുളം . 
ഇര കോര്‍ത്തു” ഞാന്‍ ചുണ്ട 
യിട്ടു. മീന്‍ കൊത്തുന്നുണ്ടോ 
യെന്നു നോക്കിക്കൊണ്ടു” ഞാന്‍ 
കുളക്കരയില്‍ ഇരുന്നു. അപ്പ്യോഠം 
ഷ്ടറിക്ക്‌ പിന്നില്‍ ക്കൂടി 
പാത്തുവന്നു” തൊള്ളയിടാന്‍ 
തുടങ്ങി : 

* “പറന്നുപോ, പഠനന്നുപോ 
മീനുകളെല്പാം പറന്നുപോ!"" 

ഞാന്‍ ഒന്നും പറയണ്ടെ 
ന്നു വച്ചു. അവനോടു” എന്തെ 
ങ്കിലും മിണ്ടി പ്പോയാല്‍ സംഗ 
തി കൂടുതല്‍ വഷളാവുകയേ ഉ 
ള്ളവെന്നു” എനിക്കറിയാം . 

ഒടുവില്‍ മന്ദ്രവാദം നിറു 
ത്തിയിട്ട്‌” അവന്‍ റബ്ബര്‍ചെ 
രിപ്പെടുത്തു” കുളത്തിലേക്കെറി 
ഞ്ഞു. എന്നിട്ടു” അവന്‍ അതു വെ 
ള്ളത്തിലൂടെ ഇട്ടു വലിക്കാന്‍ 
തുടങ്ങി . പിന്നെ അവന്‍ 
വേറൊരു പണി ചെയ്തു: ചെ 
രിപ്പു്‌ കുളത്തിനു നടുവിലേക്കു" 
ഇട്ടിട്ട്‌ കല്ലെടുത്തെറിയാന്‍ തു 
ടങ്ങി . ചെരിപ്പു മുങ്ങുന്നതുവരെ 
' എറിയും. മുങ്ങിക്കഴിയയമ്പോഠം 
അതു വലിച്ചുകയററും . 

കുറെനേരം ഞാന്‍ ക്ഷമി 

മിണ്ടാതിരുന്നു. ഒട്ടവില്‍ 


തി ക്ഷമ നശിച്ചു. 


സത്താ കഃ . 


ക്ക 


് 
3 
4. 
ം 
ം 


“പോ ഇവിടുന്നു”! 
ഞാന്‍ അലറി. “ “നീ മീനിനെ 
യെല്ലാം വിരട്ടിക്കളഞ്ഞു !”" 

“ഞാന്‍ പോയാലും നി 
നക്കു മീന്‍ കിട്ടില്ല. മന്ത്രവാദം 
കൊണ്ടു” മീനെല്പാം പറന്നു 


പോയി.” 
വീണ്ടും അവന്‍ ചെരിപ്പു” 
കുളത്തിന്‍െറ നടുവിലേക്കെ 


റിഞ്ഞു. ഞാന്‍ ചാടിയെണീ 
ററ ഒരു " പടിയെടുത്തുകൊണ്ട്‌' 
അവനന്‍െറനേരെ കുതിച്ചു. ചെ 
രിപ്പം വലിച്ചുകൊണ്ടു അവന്‍ 
ഓട്ടമിട്ടു. അവനെ ഞാന്‍ പിടി 
കൂടാഞ്ഞതു” അവന്‍െറ ഭാഗ്യം. 

തിരിച്ചുവന്നു” ഞാന്‍ മീന്‍ 
പിടുത്തം തുടര്‍ന്നു. ഒരുപാട 
നേരം അങ്ങനെ ഇരുന്നു. ഉച്ച 
യായിട്ടും ഒരൊററ മീന്‍പോലും 
കൊത്തിയില്ല. ഷുൂറിക്കിനെ 
അടിച്ചു ചമ്മന്തിയാക്കാനുള്ള 
ദേഷ്യം എനിക്കുണ്ടായി. അ 
വനന്‍െറ മന്ത്രവാദത്തില്‍ വിശ്വാ 
സം വന്നിട്ടപ്പ, വെറുംകൈ 
യോടെ വീട്ടിലേക്കു ചെന്നാല്‍ 
അവന്‍ ചിരിക്കുമെന്നു” അറി 
യാമായിരുന്നതുകൊണ്ടു” .ഞാന്‍ 
പഠിച്ച പണി പതിനെട്ടും നോ 
ക്കി. കരയില്‍നിന്നു മാറിയും 
കരശ്്കുടുത്തും ചൂണ്ടയിട്ടു. ആ 
ഴത്തില്‍ ഇറക്കിനോക്കി. യാ 
തൊരു ഫലവുമില. 


വിശന്നപ്പോടം ഞാന്‍ വീട്ടിലേക്കു തിരിച്ചു. വീട്ടിനടുത്തെത്തിയപ്പോടം ഗേ 
ററില്‍ ആരോ ചുററികകൊണ്ടടിക്കുന്ന ഒച്ച കേട്ടു. 

അടുത്തുചെന്നു നോക്കിയപ്പ്ോടം അതു ഷ്ൂറിക്കാണു” . എവിടുന്നോ ആണി 
യും ചുററികയുമെടുത്തു” വാതില്‍പ്പിടി ഗേററില്‍ ഉറപ്പ്ിക്കുകയാണു” . 

* “എന്തിനാ നീ ഈ പിടി തറയഷ്ക്കുന്നതു”?"" ഞാന്‍ ചോദിച്ചു. 

എന്നെ കണ്ടപ്പോഠം അവന്‍ സന്തോഷിച്ചു. 

“ഓം, മീന്‍പിടുത്തക്കാരന്‍ എത്തിയല്ലോ. മീനെവിടെ?"" എന്നെ കളിയാ 
ക്കി ക്കൊണ്ടു” അവന്‍ ചിരിച്ചു. 

*” ഗേററിനു പിടിയുണ്ടല്പോ. പിന്നെന്തിനാ ഈ വാതില്‍പ്പിടി അതില്‍ 
തറഷ്ക്കുന്നതു” ?"" ഞാന്‍ ഷുറിക്കിനോടട വീണ്ടും ചോദിച്ചു. 

* “രണ്ടു പിടി ഇരിക്കട്ടെ. 


ഒന്നു പറിഞ്ഞുപോജയെങ്കി 
ലോ?” അവന്‍ പറഞ്ഞു. 
പിടി തറച്ചുകഴിഞ്ഞ 


പ്പോഠം അവന്‍െറ കൈയില്‍ 
ഒരാണി ബാക്കി യൃണ്ടായിരു 
ന്നു. അതു” എന്തു ചെയ്യണമെ 
ന്ന്‌ അവന്‍ വളരെനേരം ആ 
ലോചിച്ചു. ഗേററില്‍ വെറുതെ 
യങ്ങു” അടിച്ചുകയററിയാലോ 
എന്നു” അവന്‍ ആദ്യം വിചാ 
രിച്ചു. പിന്നെ അവനു” കൂടു 
തല്‍ നല്ല ഒരാശയം തോന്നി. 
റബ്ബര്‍ചെരിപ്പിന്‍െറ അടിഭാ 
ഗം ഗേററിനോട ചേര്‍ത്തുവ 
ച്ച്‌ അവന്‍ ആണിയടിക്കാന്‍ 


തുടങ്ങി . 

* “ഇതെന്തിനാ?” " ഞാന്‍ 
ചോദിച്ചു. 

* “വെറുതെ.” " 

“  വെറുതെയാണെങ്കില്‍ 


മണ്ടത്തരം,” ” ഞാന്‍ പറഞ്ഞു. 


നോക്കുമ്പോഴുണ്ടു”, അപ്പൂപ്പന്‍ ജോലിസ്ഥലത്തുനിന്നു വരുന്നു. ഷ്റിക്കിനു 
പേടിയായി . ചെരിപ്പു ഗേററില്‍നിന്നു വലിച്ചുപറിക്കാന്‍ നോക്കിയിട്ട്‌ പററു 
ന്നില്ല. അപ്പോം അവന്‍ ചെരിപ്പ്‌ അപ്പൂപ്പന്‍ കാണാതിരിക്കാനായി അതി 
ന്‍െറ മുമ്പില്‍ കയറിനിന്നു. 

* “പിള്ളേരു തരക്കേടില്പല്ലോ, ”" അടുത്തുവന്നപ്പോഠം അപ്പൂപ്പന്‍ പറഞ്ഞു. 
" “വന്നയുടന്‍തന്നെ പണി തുടങ്ങിയിരിക്കുന്നു. ഇതാരാ ഗേററിനു രണ്ടാമതൊരു 
പിടികൂടി വഴ്തുാന്‍ തീരുമാനിച്ചതു?" ? 

*“ഷ്ടറിക്കാ, ”” ഞാന്‍ പറഞ്ഞു. 

അപ്പൂപ്പന്‍ തൊണ്ട ഒന്നു ശുദ്ധമാക്കി . 

"കൊള്ളാം. ഇപ്പോഠം ഗേററിനു രണ്ടു പിടിയായി--ഒന്നു മുകളിലും 
ഒന്നു താഴെയും. തീരെ പൊക്കംകുറഞ്ഞ ആരെങ്കിലും വന്നാല്‍ താഴത്തെ പിടി 
ഉപയോഗിക്കാമല്ലോ. ”” 

അപ്പോഴാണു” ചെരിപ്പു തറച്ചിരിക്കുന്നതു*" അപ്പൂപ്പന്‍െറ കണ്ണില്‍ പെട്ടതു”. 

* “ഇതോ?” 

ഇത്തവണ ഷ്ടറിക്ക്‌ അപ്പൂപ്പന്‍െറ ശകാരം കേട്ടതുതന്നെയെന്നു ഞാന്‍ തീരു 
മാനിച്ചു. അവന്‍െറ മുഖം തുടുത്തു. എന്തു പറയണമെന്നു” അവനു? അറിഞ്ഞുകൂടാ 
യിരുന്നു . 

* “ഇതു” എഴുത്തുപെട്ടിയായിരിക്കും, "" അപ്പൂപ്പന്‍ പറഞ്ഞു. “ “ പോസ്റ്റ്‌മാന്‍ 
വരുമ്പോഠം വീട്ടില്‍ ആളില്ലെങ്കില്‍ എഴുത്തു" ഇതിലിട്ടിട്ടു പൊയ്ക്കൊള്ളം . വളരെ 
ബുദ്ധി പൂര്‍വ്വമായിരിക്കുന്നു. " " 

" "ഞാന്‍ തന്നത്താനെയാ ഇതു തറച്ചതു”,'" ഷറിക്ക വീമ്പടിച്ചു. 

* “അതെയോ? * 

* “സത്യം. " 

"മിടുക്കന്‍, "" കൈ രണ്ടും ഉയര്‍ത്തിക്കൊണ്ടു അപ്പൂപ്പന്‍ പറഞ്ഞു. 

ഈണു കഴിച്ചുകൊണ്ടിരുന്നപ്പോഠം അപ്പൂപ്പന്‍ ആ ചെരിപ്പിന്‍െറ കാര്യം 
അമ്മൂമ്മയോടുട പറഞ്ഞു: 

“അവന്‍െറ ബുദ്ധി നോക്കണം ! ചെരിപ്പു ഗേററില്‍ തറച്ചുവച്ചിരിക്കുന്നു ! 
ഒരു എഴുത്തുപെട്ടി വേണമെന്നു” എത്ര നാളായി ഞാന്‍ പറയാന്‍ തുടങ്ങിയിട്ടു. 
ഒരു ചെരിപ്പായാലും മതിയെന്നു” എന്‍െറ ബുദ്ധിക്കു തോന്നിയില്ലല്ലോ." 

* “ഇത്ര പറയാനെന്തിരിക്കുന്നു? എഴുത്തുപെട്ടി വാങ്ങിക്കാം . അതുവരെ ചെ 
രിപ്പുതന്നെയിരിക്കട്ടെ, '” അമ്മൂമ്മ പറഞ്ഞു. 


ത 


10 


ഈണുകഴിഞ്ഞു” ഷുറിക്ക” തോട്ടത്തിലേക്കു” ഓടി. അപ്പൂപ്പന്‍ പറഞ്ഞു ; 

'“ഷൂറിക്ക” ഇന്നു നന്നായിട്ടു പണിതു. കോല്യ, നീയും എന്തെങ്കിലും ചെ 
യ്്കകാണുമല്ലോ. പറ, അപ്പൂപ്പനൊന്നു സന്തോഷിക്കട്ടെ. '" 

' "ഞാന്‍ മീന്‍ പിടിക്കുകയായിരുന്നു. ഒററ മീന്‍പോലും കിട്ടിയില്ല." " 

* "എവിടെയാ നീ മീന്‍പിടിക്കാന്‍ പോയതു??? 

* “ കുളത്തില്‍.” " 


' “കുളത്തിലോ? അവിടെ ഒരു മീനുമില്പ. അതൊരു പുതിയ കുളമാണു" , 
അതില്‍ തവളപോലുമുണ്ടായിട്ടി ല്ല. നീ ആററില്‍ പോയി നോക്കു. അവിടെ 
ആ തടിപ്പ്ാലത്തിനടുത്തു” ഒഴുക്കുള്ള സ്ഥലത്തു” മീന്‍ കിട്ടും.” " 

അപ്പൂപ്പന്‍ . ജോലി സ്ഥലത്തേക്കു പോയി. ഞാന്‍ ചൂണ്ടയെടുത്തു” 
ഷ്റിക്കിനെ വിളിച്ചു: * * നമുക്കു” ആററില്‍ മീന്‍ പിടിക്കാന്‍ പോകാം.” " 
“ങാ, പേടിച്ചിട്ട്‌. സേവപിടിക്കാന്‍ വന്നിരിക്കയാണു*, അല്ലേ?" 


* “നിന്‍െറ സേവപിടിച്ചി 
ട്ട്‌ എനിക്കെന്തു കാര്യം?" 

“ “ഞാന്‍ മന്ത്രവാദം ചെ 
യ്യാതിരിക്കാന്‍ വേണ്ടി.” ” 

* മന്ത്രവാദം ചെയ്യരുതെ 
ന്നു” ആരു പറഞ്ഞു? ഇഷ്ടംപോ 
ലെ ചെയ്യോള.'" 

ഇരയിട്ടുവച്ചിരുന്ന ഡപ്പി 
യും മീനിനെ ഇടാന്‍ ചില്ലു 
കൊണ്ടുള്ള ഭരണിയും എടുത്തു 
കൊണ്ടു” ഞാന്‍ നടന്നു. ഷ്യറി 
ക്ക്‌ പതുക്കെ പിന്നാലെ വന്നു. 

ഞങ്ങഠം ആററിന്‍തീരത്തെ 
ത്തി. പാലത്തിനടുത്തു” ഒഴുക്കു 
കൂടുതലുള്ള ഒരു സ്ഥലത്തു പോ 
യിരുന്ന” ഞാന്‍ ചുണ്ടയിട്ടു. 

ഷ്യറിക്ക” എന്‍െറ അടുത്തു 
നിന്നു മാറാതെ പിറുപിറെ പറ 
ഞ്ഞുകൊണ്ടിരുന്നു: 

* “പറന്നുപോ, പറന്നുപോ 

മീനുകളെല്പാം പറന്നുപോ!'" 

കുറച്ചുനേരം മിണ്ടാതിരു 
ന്നിട്ട്‌” വീണ്ടും പറയും: 
“ പറന്നുപോ, പറന്നുപോ...”' 

പെട്ടെന്നു” ഒരു മീന്‍ കൊ 
ത്തി. ഞാന്‍ ചുണ്ട വലിച്ചെ 
ടുത്തു. മീന്‍ വായുവില്‍ വെട്ടി 
ത്തിളത്ങി . ചുണ്ടയുടെ കൊ 
ഉത്തു പറിച്ചുകൊണ്ടു” അതു 
കരയിലേക്കു വീണു. വെള്ള 
ത്തിനു തൊട്ടടുത്തു കിടന്ന്‌ 
അതു പിടക്കാന്‍ തുടങ്ങി . 


' “പിടി അതിനെ" " എന്നു വിളിച്ചുപറഞ്ഞുകൊണ്ടു്‌ ഷൂറിക്ക്‌” ഓടിച്ചെന്നു. 
മീന്‍ കരശ്ണുകിടന്നു ചാടുകയാണു . ഷുറിക്ക്‌ അതിന്‍െറമേല്‍ കമഴ്‌ന്നുവീണു” അ 
തിനെ പിടിക്കാന്‍ നോക്കി. മീന്‍ വെള്ളത്തില്‍ ചാടി രക്ഷപെടുന്നതിനുമു 
മ്പ” ഒരു തരത്തില്‍ അവന്‍ അതിനെ പിടികൂടി. ഞാന്‍ ഭരണിയില്‍ വെള്ളം 
നിറച്ചു. ഷൂറിക്ക” മീനിനെ അതിലേക്കിട്ടു. 

“ “ഇതൊരു മുള്ളനാണു”. അതേ, മുള്ളന്‍തന്നെ. കണ്ടില്ലേ, ഇതിന്‍െറ 
വരകഠം. ഇതെന്‍േറതാ !"" 


: : ശരി, ഇതു നിനക്കിരിക്കട്ടെ. നമുക്കിനിയും ഒരുപാട പിടിക്കാം.” " 

അന്നു ഞങ്ങഠം വളരെനേരം മീന്‍ പിടിച്ചു. ആറു മുള്ളനും നാലു പരലും ഒരു 
ചെറിയ ആരോനും ഞങ്ങാംക്കു കിട്ടി. 

ഞങ്ങഠം വീട്ടിലേക്കു മടങ്ങി . ഷൂറിക്കാണു” മീനിനെ ഇട്ടിരുന്ന ഭരണി എ, 
ടുത്തതു”. എനിക്കു” ഒന്നു പിടിക്കാന്‍പോലും അവന്‍ അതു തന്നില്ല. അവനു വ 


ക ്‌ ം ക [ ഴ്‌ 
ന 
സ [ന ്‌ ന 
ടല 4 
മ്‌ ലു റ ലല 
ചം ചി 
കം ന്‌ 

4 [7 


ലിയ സന്തോഷമായിരുന്നു. ഗേററില്‍ തറച്ചിരുന്ന ചെരിപ്പു അവിടെ കാണാ 
ഞ്ഞതില്‍ അവനു്‌ ഒട്ടും വിഷമം തോന്നിയില്ല. ചെരിപ്പിനുപകരം ഒരു പുതിയ 
എഴുത്തുപെട്ടി അവിടെ ശതൂക്കിയിരുന്നു. 

* : ആയിക്കോട്ടെ,” ” ഷ്റിക്ക്‌ പറഞ്ഞു. ** ചെരിപ്പിനെക്കാഠം ഭേദം പെട്ടി 
തന്നെയാണു.” * 

മീന്‍ അമ്മൂമ്മയെ കാണിക്കാന്‍വേണ്ടി അവന്‍ വീട്ടിലേക്കു” ഓടി . മീന്‍ 
കണ്ടപ്പ്യോടം അമ്മൂമ്മ വളരെ സന്തോഷിച്ചു. 

പിന്നീടു” ഞാന്‍ ഷ്ൂറിക്കിനോടു പറഞ്ഞു: 

* “കണ്ടില്ലേ നീ മന്ത്രവാദം ചെയ്തിട്ട്‌ ? നിന്‍െറ മന്ത്രവാദത്തിനു” ഒരര്‍ത്ഥവു 
മില്പ. എനിക്കു മന്ത്രവാദത്തില്‍ വിശ്വാസമില്ല." 

* “എനിക്കു വിശ്വാസമുണ്ടെന്നാണോ നീ വിചാരിച്ചതു” ? കണ്ട കാട്ടുജാതി 
ക്കാരും വയസ്സചെന്ന തള്ളമാരുമൊക്കെയാണു' അതില്‍ വിശ്വസിക്കുന്നതു”. " 

അമ്മൂമ്മ ഇതു കേട്ട ചിരിച്ചു. വയസ്സചെന്നെങ്കിലും അമ്മൂമ്മഡ്ക്ും മന്ത്രവാദ 
ത്തില്‍ വിശ്വാസമില്പായിരുന്നു. 


